Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL/TV ( N ) /12/ 12 -14 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th September 2012 
2012 സെപ്റ്റംബർ 25 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


- No . 1 16 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Aswina 1934 
1934 ആശ്വിനം 3 


PART III 


Stores Purchase 


Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ റ്റി.എസ് . (1) 12 /2012- 13 . 

2012 ആഗസ്റ്റ് 24. 
- ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2012 - 13 വർഷത്തെ 
ജനകീയാസൂത്രണ പദ്ധതിയിൽപ്പെടുന്ന വിയപുരം സംസ്ഥാന 
വിത്തു ല് പാ ദന കേന്ദ്ര ത്തിലെ പുഞ്ചകൃഷിക്കാ വശ്യ മായ 
ഗുണമേൻമയുള്ള 13000 കി . ഗ്രാം നീറ്റുകക്ക് എത്തിക്കു ന്ന 
തിനുവേണ്ടി മത്സരസ്വഭാവമുള്ള മുദ്ര വച്ച ദർഘാസുകൾ 
വ്യക്തി/ സംഘ ട ന ക ളിൽ നിന്നും ക്ഷണിച്ചു കൊള്ളുന്നു . 
അടങ്കൽ തുക - 1,10,000. 


2. മുദ്ര വച്ച കവറു ക ളുടെ പുറത്ത് ഗുണമേന്മയുള്ള 
- നീറ്റുകക്ക ഇറക്കുന്നതിനുള്ള ദർഘാസ്എന്നെഴുതി 
യി രി ക്കേണ്ടതും ദർഘാസുകാരന്റെ പൂർണ്ണ 
മേൽവിലാസം രേഖപ്പെടുത്തേണ്ടതുമാണ്. 
3. ഒരു കിലോഗ്രാം ഗുണ മേന്മയുള്ള നീറ്റുകക്ക ഫാമിൽ 
എത്തി ക്കു ന്ന തി നുള്ള നിര ക്കാണ് ദർഘാസിൽ 

രേഖപ്പെടുത്തേണ്ടത്. 
4. ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ 

ഫാമിലെ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന സമയത്ത് 
ഗുണമേന്മയുള്ള നീറ്റു കക്ക ഫാമിൽ എത്തിച്ച് 

ഇറക്കിത്തരേണ്ടതാണ്. 
5. ഗുണമേന്മയിൽ വ്യത്യാസമുള്ളപക്ഷം ദർഘാസ് റദ്ദ് 
ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം സീനിയർ കൃഷി 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
6. കരാർ ഏറ്റെടു ക്കുന്ന ആൾ സീനി യർ കൃഷി 
ഓഫീസറുമായി 100 - ന്റെ മുദ്രപ്പത്രത്തിൽ ഉടമ്പടി 

സമർപ്പിക്കേണ്ടതാണ്. 
7. ദർഘാസ് ഫോറങ്ങൾ - 420 ( നാ നൂറ്റി ഇരു പത്) 
- ( നികുതി ഉൾപ്പെടെ) ഫാം ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 
ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ചതിനു 
ശേഷമേ പണം അനുവദിക്കുകയുള്ളൂ. 


ദർഘാസ് ലഭിക്കേണ്ട അവസാന തീയതി 10 - 10 - 2012 
പകൽ 11 മണി വരെ. ദർഘാസ്അന്നേ ദിവസം 12 മണിക്ക് 
അപ്പോൾ ഹാജരുള്ളവരുടെയോ ദർഘാസ് പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


നിബന്ധനകൾ 


1. ദർഘാസിനോ ടൊപ്പം - 1,000 ( ആ യിരം രൂപ ) 
നിരതദ്രവ്യമായി സീനിയർ കൃഷി ഓഫീസറുടെ 
പേരിൽ ഡിമാന്റ് ഡാറ്റായി എടുത്ത് ഓഫീസിൽ 
അടയ്ക്കേണ്ടതാണ്. 


8 . 


9. സർക്കാർ ദർഘാസ് സംബന്ധമായ എല്ലാ നിബന്ധനകളും 

ഈ ദർഘാസിനും ബാധകമാണ്. 
10 . ദർഘാ സിനെക്കുറിച്ചുള്ള കൂടു തൽ വി വ ര ങ്ങ ൾ 

പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസിൽ നിന്നും 
നേരിട്ട് അറിയാവുന്നതാണ്. 


സംസ്ഥാന വിത്തുല്പാദന കേന്ദ്രം, 

(ഒപ്പ്) 
വിയപുരം. 

-- സീനിയർ കൃഷി ഓഫീസർ. 


ടെണ്ടർ/ ലേല പരസ്യം 


നമ്പർ സി. 899 / 2012 . 

| 2012 ആഗസ്റ്റ് 25. 
- തളിപ്പറമ്പ് കരിമ്പ ത്തുള്ള ജില്ലാ കൃഷി ഫാമിലേക്ക് 
150 ടൺ ഉണങ്ങിയ കാലി വളം വിതരണം ചെയ്യുന്നതിന് 
19 -10 - 2012 - ന് പകൽ 11 മണിക്ക് ടെണ്ടർ / ലേലം നടത്തുന്നതാണ് 
പങ്കെ ടു ക്കാ നാ ഗ ഹി ക്കു ന്ന വർ മുദ്രവച്ച ടെണ്ട റു കൾ 

3, 000 നിരതദ്രവ്യം സഹിതം അന്നേദിവസം 11 .30 മണിക്ക് 
മുൻപായി ഫാം സൂപ്രണ്ടിന് സമർപ്പിക്കേണ്ടതാണ്. അന്നേ 
ദിവസം പകൽ 10. 30 മണിവരെ ടെണ്ടർ ഫാറം - 300 + 4 % വാറ്റ് 
നൽകിക്കൊണ്ട് ഫാം ആഫീസിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. 
അടങ്കൽ തുക 3,00,000 . വിശദവിവരങ്ങൾക്കും നിബന്ധന 
കൾക്കും കരിമ്പത്തുള്ള ഫാം ഓഫീസുമായി ബന്ധപ്പെടുക. 
ഫോൺ- 0460 - 2203154. 


- ( ഒപ്പ്) 


ജില്ലാ കൃഷി ഫാം , 
തളിപ്പറമ്പ്. 


സൂപ്രണ്ട്. 


